Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/ 2009 - 2011 


सत्यमेव जयते 


GOVERNN 


കർ 


ാർ 


രള സർ 
WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LVI 
വാല്യം 56 


14th June 2011 

2011 ജൂൺ 14 
24th Jyaishta 1933 
1933 ജ്യേഷ്ഠം 24 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Marine Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി1- 106 / 2008/ ഇഇ)/ കെ .എൽ. എം . 2011 മേയ് 24. 

കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കൊല്ലം താഴെ 
പറയുന്ന പ്രവൃത്തികൾക്കായി സംസ്ഥാന പൊതുമരാമത്ത് 
വകുപ്പ്, ഇറിഗേഷൻ വകുപ്പ്, കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് 
എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാറുകാരിൽ നിന്നും 
മത്സരസ്വഭാവമുള്ള മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


ദർ ഘാസ് പമാ ണ ത്തിന്റെ വില : - കമ ന മ്പർ 1- ന് 
? 800 + 4 % വാറ്റ്, ക്രമനമ്പർ 2- ന് ? 400 + 4 % വാറ്റ്, ക്രമനമ്പർ 
3- ന് ? 1,500 + 4 % വാറ്റ്. 

ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും 10-6 - 2011 
- രാവിലെ മുതൽ 18 -6- 2011 ഉച്ചയ്ക്ക് 1 മണിവരെ. 

- ദർ ഘാസ് ( പമാ ണ ങ്ങ ൾ ലഭി ക്കേണ്ട അ വ സാന 
തീയതിയും സമയവും - 18 - 6- 2011 വൈകുന്നേരം 3.30 മണിവരെ. 

ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
- 18 - 6- 2011 വൈകുന്നേരം 4 മണി. 

കരാറുകാരന്റെ ക്ലാസ് ക്രമനമ്പർ 1- നും 2- നും " ഡി യും 
അതി നു മുകളിലും , ക്രമനമ്പർ 3 - ന് " സി യും അതി നു 
മുകളിലും. 

- പ്രവൃത്തിയുടെ കാലാവധി - കമനമ്പർ 1- ന് 1 മാസം, 
ക്രമനമ്പർ 2 - ന് 15 ദിവസം, ക്രമനമ്പർ 3 - ന് 6 മാസം. 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഏകദേശ അടങ്കൽ തുകയും 


കമ 
നമ്പർ 


നിരതദ്രവ്യം 


| 1 


3 / ഇഇ )/ കെ . എൽ. എം ./ 2011 - 12 - - കൊല്ലം - 
നീണ്ടകര തുറമുഖങ്ങളുടെ അതിർത്തി 
നിർണ്ണയക്കല്ല് സ്ഥാപിക്കുന്നതിന് ? 3,79 ,276 


- 9,500 


2 


2 ,500 


4/ ഇഇ) കെ . എൽ. എം ./ 2011- 12 - നീണ്ടകര 
മത്സ്യബന്ധന തുറമുഖം - ശക്തികുളങ്ങര 
തുറമുഖ റോഡിന്റെ സൈഡിലുള്ളഓടയുടെ 
ശുചീകരണം - ? 1,00,000 
5/ ഇഇ) കെ . എൽ. എം ./ 2011 - 12 -- കൊല്ലം 
തുറമുഖത്തിലെ കസ്റ്റംസ് ഇലക്ട്രോണിക്സ് 
ഡാറ്റാ ഇ ൻ ർ ചേഞ്ചിംഗ് സ ന്റ റിന്റെ 
നിർമ്മാണം - 9, 44, 086 


- ദർഘാസ് ഫോറ ങ്ങ ൾ തുറമുഖ എഞ്ചി നീ യ റിംഗ് 
ഡിവി ഷൻ, ആശാമം, കൊല്ലം കാര്യാ ല യ ത്തിൽ നിന്നും 
ദർഘാസ് ഫോറത്തിന്റെ വിലയും നികുതിയും അടച്ച് 
യോഗ്യത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കി രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് ഉളളടക്കം ചെയ്ത 
കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര് വ്യക്തമായി രേഖപ്പെ 
ടുത്തിയിരിക്കണം. ദർഘാസുകൾ സ്വീകരിക്കേണ്ട അവസാന 


3 


23, 650 


14th JUNE 2011 ] 


MARINE DEPARTMENT 


104 


ദിവസം ഏതെങ്കിലും കാരണ വശാൽ സർക്കാർ പൊതു 

ദർ ഘാസുകൾ വിൽക്കുന്ന തീയതിയും സമയവും 
അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി 20-6- 2011 മുതൽ 25-6 -2011 ഉച്ചയ്ക്ക് 1 മണിവരെ. 
ദിവസം ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് പ്രമാണ 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
ത്തോടൊപ്പം ? 100 വിലയ്ക്കുള്ള കേരള മുദ്രപത്രത്തിലുള്ള 
പ്രാഥമിക ഉടമ്പടിയും നിര ത ദ വ്യവും എക്സിക്യൂട്ടീവ് 

സമയവും 25 -6 - 2011 വൈകുന്നേരം 3 മണിവരെ. 
എഞ്ചിനീയറുടെ പേരിൽ കെട്ടിവച്ചതിന്റെ രേഖയും അടക്കം 

ലേല തീയതിയും സമയവും 27 - 6 - 2011 രാവിലെ 
ചെയ്യേണ്ട താ ണ്. അപ്രകാരം ചെയ്യാത്ത ദർഘാ സു കൾ 

11 മണി. 
നിരു പാ ധികം നിര സി ക്കു ന്ന താ ണ് . ദ ർ ഘാ സു ക ൾ 
അവ സ്വീകരിക്കുന്ന 18 -6 - 2011 വൈകിട്ട് 4 മണിയ്ക്ക് ഹാജരുള്ള 

ലേല സ്ഥലം - ഹാർബർ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ 
കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാ ര പ്പെടു 

സബ് ഡിവിഷൻ ആഫീസ് പരിസരം. 
ത്തിയിട്ടുള്ള പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കു 
ന്നതാണ്. കാരണംകൂടാതെ ദർഘാസ് റദ്ദ് ചെയ്യാനോ മാറ്റിവ 

കാലാവധി - ലേല ദർഘാസ് അംഗീകരിക്കുന്നതു മുതൽ 
യ്ക്കാനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗ ഒരു വർഷത്തേയ്ക്ക് . 
സ്ഥനിൽ നിക്ഷിപ്ത മാ ണ് . ദർഘാസിന്റെ ഫേം പിരീഡ് 
ദർഘാസ് തുറക്കുന്ന ദിവസം മുതൽ 4 മാസം ആയിരിക്കും. 

- ദർഘാസിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ 
കേരള പൊതുമരാമത്ത് വകുപ്പിലെയും തുറമുഖ എഞ്ചിനീ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ മാറാവുന്ന 
യറിംഗ് വകു പ്പി ലെയും ദർഘാ സ് സംബ ന്ധ മായ എല്ലാ പട്ടിക പ്രകാരമുള്ള നിരതദ്രവ്യം അംഗീകൃത ബാങ്കിൽ ഡിമാന്റ് 
നിബന്ധനകളും ദർഘാസ് പരിഗണനയ്ക്കുള്ളമറ്റ് അനുബന്ധ 

ഡാറ്റായി ഒടുക്കി ? 100 വില യുള്ള മുദ്രപ്പത്രത്തിൽ 
ഉത്തരവുകളും ഈ ദർഘാസിനും ബാധകമാണ്. 

ഒപ്പു വച്ച പ്രാഥമിക കരാർ സഹിതം ദർഘാസ് സംബന്ധമായ 
- ദർഘാസ് പ്രമാണത്തിനുള്ള അപേക്ഷയോ പൂരിപ്പിച്ച് വിവ ര ങ്ങൾ ആലേഖനം ചെയ്ത് സീൽ വെച്ച കവറിൽ 
സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു കാരണവും 

ദർഘാസ് സമർപ്പിക്കേ ണ്ട താ ണ് . ദർഘാസ് ഫോറങ്ങൾ 
കാണിക്കാതെ തന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ 

ഹാർബർ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ സബ് ഡിവിഷൻ 
ഒപ്പിട്ടി രി ക്കുന്ന ഉദ്യോ ഗ സ്ഥ നിൽ നിക്ഷി പ് ത മാ ണ് . 
ദർ ഘാ സുക ളു ടെ സൂക്ഷ്മപരി ശോ ധ ന യിൽ ദേശീയ 

ബേപ്പൂർ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും പ്രത്യേക പരിഗണന 

- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ 
നൽകുന്നതാണ്. 

ലേലസമയത്തിന് 1/ 2 മണിക്കൂർ മുമ്പ് തിരിച്ചറിയൽ രേഖ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

സഹിതം ഹാജരാക്കേണ്ടതും പട്ടിക പ്രകാരമുള്ള നിരതദ്രവ്യവും 
കാര്യാലയം, 

കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കാവുന്നതുമാണ്. പൊതുലേലം 
തുറമുഖ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, ആശ്രാമം, 

( ഒപ്പ്) 

നടത്തിയ ശേഷം ലഭ്യമായ ദർഘാസുകൾ തുറന്നു പരിശോധി 
കൊല്ലം- 2. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 

ക്കുന്നതും ലേലത്തിലോ, ദർഘാസിലോ ഏതിലാണ് കൂടുതൽ 
തുക വാഗ്ദാനം ചെയ്യുന്നത് പ്രസ്തുത വ്യക്തിയുടെ പേരിൽ 
അവകാശം താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമായിരിക്കും 

ലേലം/ ദർഘാസ് ഉറപ്പിക്കുന്നതായ സമയത്ത് ലേലം/ ദർഘാസ് 
ലേല ദർഘാസ് പരസ്യം 

ലഭിച്ച വ്യക്തി ക്വാട്ട് ചെയ്ത തുകയുടെ 20 ശതമാനത്തിൽ 
നമ്പർ എ2/ 429/ 2010 /എ ഇ ( സി ). 

2011 മേയ് 21. കുറയാത്ത തുക ഈ ഓഫീസിൽ ഒടുക്കേണ്ടതാണ്. 
- കേരള ഗവർണ്ണർക്കു വേണ്ടി ബേപ്പൂരിലുള്ള ഹാർബർ ലേല/ ദർഘാസുകൾ ഏതുസമയത്തും കാരണം കൂടാതെ 
എഞ്ചി നീ യ റിംഗ് നിർമ്മാണ - ഉ പ വി ഭാ ഗം അ സി സ്റ്റന്റ് 

-- റദ്ദ് ചെയ്യു വാനോ മാറ്റി വയ് ക്കു ന്ന തിനോ അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ബേപ്പൂർ ഫിഷിംഗ് ഹാർബറിൽ 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അധികാരം ഉണ്ടായിരിക്കു 
പുതിയതായി പണി പൂർത്തീകരിച്ചിട്ടുള്ള വിശ്രമ മുറികൾ 
( 16 എണ്ണം), ഡോർമിറ്ററി എന്നിവ ലേല / ദർഘാസ് 

-- ന്നതാണ്. ഏതെങ്കിലും കാരണ വശാൽ ലേല ദർഘാസ് 
അംഗീകരിക്കുന്ന തീയതി മുതൽ ഒരു വർഷത്തേക്ക് കരാർ 

ദിവസം അവധിയായി വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം 
അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് നടത്തുന്നതിന് മുദ്രവച്ച മത്സര ലേലം നട ക്കു ന്ന താ യി രിക്കും കേരള പൊതു മ രാ മത്ത് 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

വകുപ്പിന്റെ ലേല ദർഘാസ് അനുസരിച്ചുള്ള എല്ലാ വ്യവസ്ഥകളും 
ദർഘാസ് നമ്പരും 

ഇതിനും ബാധകമായിരിക്കും. 
ക്രമ 

നിരതദ്രവ്യം 
അവകാശത്തിന്റെ വിവരണവും 
നമ്പർ 

- ദർഘാസ്/ ലേല സംബ ന്ധ മായ കൂടു തൽ 
അടങ്കൽ തുകയും 

വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
1 1/ 2011- 12/ എഇഇ ( സി ) (പുനർ ദർഘാസ്) 

അന്വേഷിച്ചറിയാവുന്നതാണ്. 
ഡോർമിറ്ററി - 7 1,23, 600 

3, 100 
2 2 / 2011- 12 /എഇഇ( സി ) വിശ്രമ മുറികൾ 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
- (16 എണ്ണം) X 13,200 ( ഒരു വിശ്രമ മുറിക്ക്) 1,000 എഞ്ചിനീയറുടെ കാര്യാലയം, 

തുറമുഖ എഞ്ചിനീയറിംഗ് 
ദർ ഘാസ് പ്രമാണത്തിന്റെ വില - കമ ന മ്പർ 1 - ന് നിർമ്മാണ ഉപവിഭാഗം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
? 400 + വാറ്റ്, ക്രമനമ്പർ 2 - ന് { 300 + വാറ്റ്. 

ബേപ്പൂർ, കോഴിക്കോട്. 

എഞ്ചിനീയർ. 


( ഒപ്പ്) 


14th JUNE 2011 ). 


MARINE DEPARTMENT 


105 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ഡി3 - 3454/ 2010. 

2011 മേയ് 18 . 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡി വി ഷൻ, കണ്ണൂർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി അംഗീകൃത കരാറുകാരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


നിരതദ്രവ്യം 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
- പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


ദർ ഘാസ് തുറ ക്കു ന്ന തീയ തിയും സമയവും 
25 - 6 - 2011, 4 മണി. 

കരാറുകാരന്റെ ക്ലാസ്സ് " സി യും അതിനു മുകളിലും. 
പ്രവൃത്തിയുടെ കാലാവധി - 3 മാസം. 

ദർഘാസ് പമാ ണ ങ്ങ ളോ ടൊപ്പം ? 50 വില യുള്ള 
മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസുകളുടെ ഫേം പീരിയഡ് ദർഘാസുകൾ തുറക്കുന്നത് 
മുതൽ 4 മാസം വരെ ആയിരിക്കും. 

- ദർഘാസ് സംബന്ധിച്ചുള്ള കേരള പൊതു മരാമത്ത് 
വകുപ്പിന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും 
എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണംകൂടാതെ 
ദർഘാസ് റദു ചെയ്യുന്നതിനോ മാറ്റിവയ്ക്കുന്നതിനോ ഉള്ള 
അ ധി കാ രം താഴെ ഒപ്പിട്ടി രി ക്കുന്ന ഉദ്യോ ഗ സ്ഥ നിൽ 
നിക്ഷിപ്തമാണ്. മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തികളെ 
പറ്റിയുള്ള കൂടു തൽ വിവ ര ങ്ങൾക്ക് ഓഫീ സു മാ യി 
ബന്ധപ്പെടാവുന്നതാണ്. 
- 29 - 6 - 2004 - ലെ 

സർക്കാർ ഉത്ത ര വ് 
നമ്പർ (ആർ. ടി.) 255 / 2004/ എഫ് ആന്റ് പി. ഡി . ഈ ദർഘാസിന് 
ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾക്കുള്ളഅപേക്ഷയോ 
പൂരിപ്പിച്ച് സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു 
കാര ണവും കാണിക്കാതെ തന്നെ നിരസിക്കു ന്ന തിനുള്ള 
അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമാണ്. 
ദർഘാസുകൾ പരിഗണിക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയും 
പ്രതിരോധവും കണക്കിലെടുക്കുന്നതാണ്. 


1 26/എച്ച്. ഇ . ഡി./ ഇഇ/ 2010 - 1 - തീരദേശ 

റോഡുകളുടെ പുനരുദ്ധാരണം - രാമന്തളി 
ഗ്രാമ പഞ്ചായത്തിലെ ഏട്ടിക്കുളം 
കെ . ഡബ്ല . എ . കിണർ മുക്ക് ബീച്ച്. 

റോഡിന്റെ നവീകരണം - 12 ലക്ഷം 
2 27/ എച്ച്. ഇ . ഡി ./ ഇഇ / 2010-11- ടി രാമന്തളി 

ഗ്രാമ പഞ്ചായത്തിലെ മുണ്ടവളപ്പ് 
ശ്മശാനം റോഡിന്റെ നവീകരണം 
? 7. 50 ലക്ഷം 


30 ,000 


18,750 


ദർ ഘാസ് ഫോറ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
ൽ 1,800 + വാറ്റ്, ക്രമനമ്പർ 2- ന് ? 1, 500 + വാറ്റ്. 

ദർ ഘാസ് പ്രമാണം വിൽക്കുന്ന തീയതിയും 
സമയവും - 20 -6 - 2011 മുതൽ 25 - 6 - 2011, 1 മണിവരെ. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 25- 6- 2011 വൈകുന്നേരം 3.30 മണിവരെ. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് 

- ( ഒപ്പ്) 
ഡിവിഷൻ, കണ്ണൂർ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ന 


